| Reg. No. രജി. നമ്പർ 
KL/ TV ( N ) /12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


OVEONM 





സാ 


MENT OF 


OF KER 


न्याव व 


സ് 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol.LV > 


23rd November 2010 
- 2010 നവംബർ 23 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


Todo o proceso 


co 


46 


വാല്യം 55 | 


നമ്പർ 


2nd Agrahayana 1932 
1932 അഗ്രഹായനം 2 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ് പരസ്യം 


റ്റുകൾ ഉണ്ട് നടത്തുന് 


2. മാവിൻ ഗ്രാഫ്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമായ 
റൂട്ട് സ്റ്റോക്ക് ( ഗ്രാഫ്റ്റിംഗ് നടത്തേണ്ട മൂലകാണ്ഡം) 
കരാറുകാരൻതന്നെ കൊണ്ടു വന്ന് മാവിൻ 
ഗ്രാഫ്റ്റുകൾ ഉൽപ്പാദിപ്പിച്ച് നൽകേണ്ടതാണ്. 


നമ്പർ ബി - 495/ 2010 . 

2010 ഒക്ടോബർ 30. 
- അഞ്ചൽ കോട്ടുക്കലിൽ പ്രവർത്തിക്കുന്ന കൊല്ലം ജില്ലാ 
കൃഷിഫാമിൽ 2010 - 11 വർഷത്തിൽ 15 , 000 മാവിൻ 
ഗ്രാഫ്റ്റുകൾ ഉൽപ്പാദിപ്പിച്ചു നൽകുന്നതിന് പരിചയ 
സമ്പത്തും വൈദഗ്ദ്ധ്യവുമുള്ളവരിൽ നിന്നും മത്സര 
സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

നിരതദ്രവ്യം - രൂപ 5,000 . 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ- രൂപ 400 + വാറ്റ് 

ഡ്യൂപ്ലിക്കേറ്റ് രൂപ 200 + വാറ്റ്. 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും- 6 - 12 - 2010 , 12 മണിവരെ. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
6 - 12 - 2010, 12. 30 മണി. 

നിബന്ധനകൾ 
1. ദർഘാസിൽ പങ്കെടുക്കുവാനാഗ്രഹിക്കുന്നവർ 
ദർ ഘാസിനു മുമ്പ് നിരതദ വ്യം ഓഫീസിൽ 
കെട്ടിവയ്ക്കണം. അതിനോടൊപ്പം ദർഘാസുകൾ 
സൂപ്രണ്ട്, ജില്ലാ കൃഷിത്തോട്ടം, കോട്ടുക്കൽ പി . ഒ . 
എന്ന വിലാസത്തിൽ സീൽ ചെയ്ത കവറിൽ 
സമർപ്പിക്കണം. കവറിന് പുറത്ത് മാവിൻ 
ഗ്രാഫ്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ദർഘാസ് 
എന്ന് രേഖപ്പെടുത്തിയിരിക്കണം. 


3. പോട്ടിംഗ് മിശ്രിതം, നിറയ്ക്കാനാവശ്യമായ കവർ, 

ഗ്രാഫ്റ്റിംഗ് നടത്തുന്നതിനാവശ്യമായ മറ്റ് 
സാധനങ്ങൾ എന്നിവ ഫാമിൽ നിന്നും 
നൽകുന്നതാണ്. 
4. റൂട്ട് സ്റ്റോക്ക് കൊണ്ടു വന്ന് കവർ നിറച്ച് പാകി 
ഫാമിന്റെ പാജനിയിൽ നിന്നും സയോൺ എടുത്ത് 
ഗ്രാഫ്റ്റ് ചെയ്ത് പരിചരണം നടത്തിമൂപ്പെത്തിയ 
നാല് ഇലകളോടുകൂടി തിരികെ ഫാമിന്റെ ഗ്രീൻ 
ഹൗസിൽ എത്തിക്കേണ്ടതാണ്. ഈ കമത്തിൽ 
ഒരെണ്ണം ചെയ്ത് നൽകുന്നതിന്റെ നിരക്കാണ് 
ദർഘാസിൽ രേഖപ്പെടുത്തേണ്ടത്. 
5. മാവ് ഗ്രാഫ്റ്റുകളുടെ ജലസേചനം, പരിചരണം, 
സംരക്ഷണം എന്നിവ കരാറുകാരൻ സ്വന്തം 
മേൽനോട്ടത്തിൽ ചെയ്യേണ്ടതാണ്. 
- ഫാം സൂപണ്ടിന്റെ അനുമതിയോടുകൂടി ഫാമിൽ 
നിർദ്ദേശിക്കുന്ന സ്ഥലത്തു വച്ച് ചുമതല 
പ്പെടുത്തുന്നവരുടെ സാന്നിദ്ധ്യത്തിൽ ഗ്രാഫ്റ്റിംഗ് 
ജോലികൾ ചെയ്യേണ്ടതാണ്. 


23rd Nov. 2010 ] 


AGRICULTURE DEPARTMENT 


142 


7. ദർഘാസ് ഫോമിനോടൊപ്പമുള്ള എഗ്രിമെന്റ് 50 രൂപ ( 1 ) 

( 2 ) 

( 3 ) 
മുദ്രപ്പത്രത്തിൽ സ്വന്തം ചെലവിൽ തയ്യാറാക്കി 

- പന്തളം കരിമ്പ്വിത്തുല്പാദന കേന്ദ 
ദർഘാസിനോടൊപ്പം നൽകേണ്ടതാണ്. 

ത്തിലെ സീഡ് സ്റ്റോറിന്റെ സൗകര്യം 
- മാവിൻ ഗാഫ്റ്റുകൾ ഉൽപ്പാദിപ്പിച്ച് തിരികെ 

വർദ്ധിപ്പിക്കൽ -രൂപ 1,17,000 

3 , 000 
ഏൽപ്പിക്കുന്നതുവരെ യാതൊരുവിധമായ അഡ്വാൻസ് 

5 പന്തളം കരിമ്പ് വിത്തുല്പാദന 
തുകകളും നൽകുന്നതല്ല. 

കേന്ദ്രത്തിലെ കാലിത്തൊഴുത്തിന്റെ 
9. കരാറുകാരൻ നൽകുന്ന റൂട്ട് സ്റ്റോക്കിന്റെ 

സൗകര്യം വർദ്ധിപ്പിക്കൽ 
ഗുണനിലവാരം ഫാമിൽ പരിശോധിച്ചതിനുശേഷം 

രൂപ 99, 500 

| 2 , 500 
മാത്രമേ ഗ്രാഫ്റ്റിംഗ് നടത്താൻ അനുവദിക്കുകയുള്ളൂ. 

ടെൻഡർ ഫോറത്തിന്റെ വില കമനമ്പർ 3- ന് രൂപ 
10 . ദർഘാസുകൾ കാരണം കാണിക്കാതെ നിരസി 600 + എസ്. റ്റി., മറ്റുള്ളവയ്ക്ക് രൂപ 400 +എസ്. റ്റി. 
ക്കുന്നതിനോ മാറ്റിവയ്ക്കുന്നതിനോ ഗ്രാഫ്റ്റിംഗ് 

പണി തീർക്കേണ്ടതിന്റെ കാലാവധി - 4 മാസം. 
ചെയ്ത് നൽകേണ്ട മാവിൻ തൈകളുടെ എണ്ണം 
കൂട്ടുന്നതിനോ കുറയ്ക്കുന്നതിനോ ഉള്ള അധികാരം 

- ദർഘാസ് പ്രമാണം പത്തനംതിട്ട ജില്ലയിൽ പന്തളത്ത് 
ഫാം സൂപ്രണ്ടിൽ നിക്ഷിപ്തമായിരിക്കും. 

കട യ് ക്കാട്ടുള്ള കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നും ദർഘാസ് ദിവസം 
11. സർക്കാർ ദർഘാസുകൾക്കുള്ള എല്ലാ പൊതു 

പകൽ ഒരു മണിവരെ ലഭിക്കുന്നതാണ്. ദർഘാസ് 
നിബന്ധനകളും ഇതിനും ബാധകമാണ്. 

പമാണങ്ങൾ ആവശ്യപ്പെട്ടു കൊണ്ട് അപേക്ഷകൾ 
12 . കൂടുതൽ വിവരങ്ങൾ എല്ലാ പവ്യത്തി 

സമർപ്പിക്കേണ്ടതും നിശ്ചിത വില്പന നികുതി അടക്കം ഈ 
ദിവസങ്ങളിലും ഫാം ഓഫീസിൽ നിന്ന് നേരിട്ട് ആഫീസിൽ അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ദർഘാസ് 
അറിയാവുന്നതാണ്. 

പതികയുടെ വില യാതൊരു കാരണവശാലും 

മടക്കിക്കൊടുക്കുന്നതല്ല. ദർഘാസ് പ്രതിക അംഗീകൃത 
ജില്ലാ കൃഷിത്തോട്ടം, 

( ഒപ്പ്) കരാറുകാർക്കു മാത്രം ലഭിക്കുന്നതും ആയത് കൈമാറ്റം 
കോട്ടുക്കൽ പി . ഒ., അഞ്ചൽ. 

സൂപ്രണ്ട്. ചെയ്യാൻ പാടില്ലാത്തതുമാണ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ (കൃഷി) എന്ന പേരിൽ അടച്ച നിശ്ചിത 
ദർഘാസ് പരസ്യം 

തുകയുടെ ബാങ്ക് ഡ്രാഫ്റ്റ് നിരതദ്രവ്യമായി ദർഘാസിനോടൊപ്പം 

സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത നിരതദ്രവ്യം ഇല്ലാത്തതും 
നമ്പർ എ . ഇ . ( 2) - 305 / 2010 . 

2010 നവംബർ 9. 

താമസിച്ച് ലഭിക്കുന്നതുമായ ദർഘാസുകൾ 
- കേരള ഗവർണ്ണർക്കുവേണ്ടി പന്തളം ഷുഗർ കെയിൻ 

നിരസിക്കുന്നതാണ്. ദർഘാസിനോടൊപ്പം പ്രാഥമിക കരാർ 
സീഡ് ഫാമിൽ പ്രവർത്തിക്കുന്ന പത്തനം തിട്ട കൃഷി 50 രൂപ മുദ്രപത്രത്തിൽ നിശ്ചിത ഫോറത്തിൽ പൂരിപ്പിച്ച് 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെപ്പറയുന്ന സമർപ്പിക്കേണ്ടതാണ്. പൊതുമരാമത്ത് വകുപ്പിൽ 
പ്രവർത്തികൾക്ക് അംഗീകത കരാറുകാരിൽ നിന്നും ദർഘാസുകളെ സംബന്ധിക്കുന്ന എല്ലാ നിബന്ധനകളും ഈ 
മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ ദർഘാസിനും ബാധകമാണ്. 
ക്ഷണിച്ചുകൊള്ളുന്നു . കവറിന്റെ പുറത്ത് പ്രവർത്തിയുടെ 
പേരെഴുതിയിരിക്കേണ്ടതാണ്. ദർഘാസുകൾ 2010 നവംബർ കൃഷി അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
മാസം 29 -ാം തീയതി വൈകുന്നേരം 2 മണിവരെ ഈ 

എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
ആഫീസിൽ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 2. 30 - ന് 

പന്തളം പി . ഒ., 

അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
ഹാജരുള്ള കരാറുകാരുടെയോ അ വർ രേഖാമൂലം 

പത്തനംതിട്ട . 

- എഞ്ചിനീയർ (കൃഷി). 
അധികാരപ്പെടുത്തുന്ന ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമാണ്. പസ്തുത ദിവസം ഏതെങ്കിലും 
കാരണ വശാൽ അവധിദിവസം ആയിരുന്നാൽ അടുത്ത 

ദർഘാസ് പരസ്യം 
( പവർത്തിദിവസം മുകളിൽ പറഞ്ഞ വ്യവസ്ഥയിലും 
സമയത്തും തുറക്കുന്നതാണ്. 

നമ്പർ എ . ഇ . ( 1) -1/ 2010 . 

2010 നവംബർ 1. 
കമ പ്രവർത്തിയുടെ പേരും 

നിരതദ്രവ്യം 

കേരള ഗവർണ്ണർക്കു വേണ്ടി ആലപ്പുഴ കൃഷി 
നമ്പർ അടങ്കൽ തുകയും 

രൂപ 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന 
- ( 3) 

പ്രവർത്തി ചെയ്യുന്നതിന് അംഗീകൃത കരാറുകാരിൽനിന്നും 
( 2 ) 

മൽസരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 
രാഷ്ട്രീയ കൃഷി വികാസ് പദ്ധതി 
2009 - 10 പ്രകാരം പുല്ലാട് ഫാമിലെ 

- കവറിന്റെ പുറത്ത് പ്രവൃത്തിയുടെ പേര് എഴുതിയിരിക്കേണ്ട 
കൃഷി സ്ഥലം സംരക്ഷിക്കൽ - 

താ ണ് . ദർഘാ സു കൾ 2 - 12 - 2010 വൈകു ന്നേരം 
രൂപ 75,000 

1, 875 

3 മണിവരെ ഈ ഓഫീസിൽ സ്വീകരിക്കു ന്നതും അന്നേ 
- പന്തളം കരിമ്പ് വിത്തുല്പാദന കേന്ദ്ര 

ദിവസം വൈകുന്നേരം 3.30 - ന് ഹാജരുള്ള കരാറുകാരുടെയോ 
ത്തിലെ സ്റ്റോറിന്റെ സൗകര്യം 

അവർ രേഖാമൂലം അധികാരപ്പെടുത്തുന്ന ഏജന്റുമാരുടെയോ 
വർദ്ധിപ്പിക്കൽ - രൂപ 98, 000 

2 , 500 

സാന്നിദ്ധ്യത്തിൽ തുറക്കു ന്ന തുമാ ണ് . പ്രസ്തുതദിവസം 
3 - പന്തളം കർഷക പരിശീലന കേന്ദ് 

ഏതെങ്കിലും കാരണവശാൽ അവധി ദിവസം ആയിരുന്നാൽ 
ത്തിന്റെ ഒന്നാം നിലയുടെ സൗകര്യം 

അടുത്ത ദിവസം മുകളിൽ പറഞ്ഞ വ്യവ സ്ഥ യിലും 
വർദ്ധിപ്പിക്കൽ - രൂപ 2, 75 , 000 

7 ,000 

സമയത്തും തുറക്കുന്നതാണ്. 


23rd Nov . 2010 ] 


AGRICULTURE DEPARTMENT 


143 


ദർ ഘാ സു കൾ ക്ഷണിച്ചു കൊള്ളുന്നു . അന്നേദിവസം 
വൈകുന്നേരം 3 മണിക്ക് മലമ്പുഴ കൃഷി അസിസ്റ്റന്റ് 
എക് സികട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാര 
പ്പെടുത്തിയ ഉദ്യോഗസ്ഥനോ അ പ്പോൾ ഹാജ രു ള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതും 
ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ കരാറുകാരന് 
ദർഘാസ് വ്യവസ്ഥകൾക്കു വിധേയമായി ദർഘാസുകൾ 
സ്ഥിരപ്പെടുത്തുന്നതുമാണ്. 

പ്രവർത്തിയുടെ പേരും അടങ്കൽ തുകയും- മലമ്പുഴ 
എച്ച്. ഡി . ഫാമിൽ കുടിവെള്ളസൗകര്യം ഏർപ്പെടുത്തുന്ന 
പ്രവർത്തി - രൂപ് 1,00 ,000 


നിരതദ്രവ്യം - 2,500 രൂപ 


പ്രവർത്തിയുടെ പേരും അടങ്കൽ തുകയും - കുട്ടനാട് 
വികസന ഏജൻസി - ചേരിക്കലകം പാടശേഖരം അടിസ്ഥാന 
സൗകര്യ വികസനം- രൂപ 6,40, 000 

നിരതദ്രവ്യം രൂപ 16 ,000 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 1,280 + വി . നി . 
പണി തീർക്കേണ്ട കാലാവധി - 6 മാസം. 

ദർഘാസ് പ്രമാണങ്ങൾ ആലപ്പുഴ കളർകോടുള്ള കൃഷി 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ 
നിന്നും 26 - 11 - 2010 -ാം തീയതി മുതൽ 2 - 12 - 2010 പകൽ 
ഒരു മണിവരെ ലഭിക്കു ന്ന താ ണ് . ദർഘാസ് പ്രമാണങ്ങൾ 
ആ വശ്യ പ്പെട്ടു കൊണ്ട്അപേക്ഷ കൾ സമർപ്പി ക്കേ ണ്ടതും 
നിശ്ചിത വില്പന നികുതിയടക്കം ഈ ആഫീസിൽ അടച്ച് 
രസീത് വാങ്ങേണ്ടതുമാണ്. ദർഘാസ് പ്രമാണത്തിന്റെ അധിക 
പകർപ്പിന് വില്പന നികു തി യ ടക്കം പ്രത്യേക വില 
അടയ്ക്കേണ്ടതാണ്. ദർഘാസ് പ്രതികയുടെ വില യാതൊരു 
കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല . ദർഘാസ് പ്രതിക 
അംഗീകൃത കരാറുകാർക്കുമാത്രം ലഭിക്കുന്നതും ആയത് 

കൈമാറ്റം ചെയ്യാൻ പാടില്ലാ ത്ത തു മാ ണ് . അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ( കൃ ഷി ) എന്ന പേരിലടച്ച് 
നിശ്ചിത തുകയുടെ ബാങ്ക് ഡാഫ് റ്റ് നിര ത ദ വ്യ മായി 
ദർ ഘാ സി നോ ടൊപ്പം സമർപ്പി ക്കേ ണ്ട താ ണ് . നിശ്ചിത 
നിരതദവ്യം ഇല്ലാത്തതും താമ സിച്ച് ലഭിക്കുന്ന തു മായ 
ദർഘാസുകൾ നിരസിക്കുന്നതാണ്. ദർഘാസിനോടൊപ്പം 
പ്രാഥമിക കരാർ 100 രൂപ മുദ്രപ്പത്രത്തിൽ നിശ്ചിത ഫോറത്തിൽ 
പൂരിപ്പിച്ച് സമർപ്പിക്കേണ്ടതാണ്. പൊതുമരാമത്ത് വകുപ്പിലെ 
ദർഘാസുകളെ സംബന്ധിക്കുന്ന എല്ലാ നിബന്ധനകളും ഈ 
ദർഘാസിനും ബാധകമാണ്. 


ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400+ വാറ്റ്. 
പണി തീർക്കേണ്ടതിന്റെ കാലാവധി 3 മാസം. 
- ദർഘാസ് ഫോറങ്ങളും മറ്റു വിശദവിവരങ്ങളും മലമ്പുഴ 
കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചീനീയറുടെ 
കാര്യാലയത്തിൽ നിന്നും 30 - 11 -2010 ഉച്ചയ്ക്ക് ഒരു മണിവരെ 
ഓഫീസ് സമയങ്ങളിൽ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 
പണം അടച്ച് രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. 

അംഗീകത കരാറുകാർ അവരുടെ രജിസ്ട്രേഷൻ 
കാർഡുകൾ കാണിച്ചാൽ മാത്രമേ ദ ർ ഘാസുകൾ 
ലഭിക്കുകയുള്ളു. കരാറുകാർ ദർഘാസ് ഫോറങ്ങൾ 
പരസ്പരം കൈമാറുവാൻ പാടുള്ളതല്ല . നിശ്ചിത 
സമയത്തിനുശേഷം ലഭിക്കുന്നതോ ആവശ്യമായ നിരതദ്രവ്യം 
കെട്ടിവയ്ക്കാത്തതോ ആയ എല്ലാ ദർഘാസുകളും 
നിരസിക്കുന്നതായിരിക്കും. മറ്റു സർക്കാർ വകുപ്പുകളിലെ 
ദ ർ ഘാസുകളെ സംബന്ധിക്കുന്ന എല്ലാ വ്യവസ്ഥകളും 
ഇതിനും ബാധകമാണ്. 

യാതൊരു കാരണവും കാണിക്കാതെ ഏതെങ്കിലും ഒന്നോ 
അല്ലെങ്കിൽ മുഴുവനായോ ദർഘാസുകൾ തിരസ്കരിക്കാനുള്ള 
അധികാരം കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറിൽ നിക്ഷിപ്തമാണ്. ഓരോ 
ദർഘാസിനോടൊപ്പം 100 രൂപയുടെമുദ്രപത്രത്തിൽ പ്രാഥമിക 
ഉടമ്പടി സമർപ്പിക്കേണ്ടതാണ്. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ 
കാര്യാലയം (കൃഷി), 
ആലപ്പുഴ. 


- ( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ (കൃഷി) 

( ഇൻ- ചാർജ്). 


ലഘു ദർഘാസ് പരസ്യം 


നമ്പർ എ . ഇ . ( 4 ) -7610 / 2010. 

2010 നവംബർ 2 . 
കേരള ഗവർണ്ണർക്കുവേണ്ടി മലമ്പുഴ കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവർത്തിക്ക് 
30 - 11 - 2010 വൈകുന്നേരം 3 മണിവരെ അംഗീകൃത കരാറു 
കാ രിൽനിന്നും സീൽ ചെയ്ത മത്സ ര സ്വഭാവമുള്ള 


കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് 

( ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
മലമ്പുഴ. 

എഞ്ചിനീയർ (കൃഷി). 


